Government ofKerala 
കേരള സർക്കാർ 

2007 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12/2006-2008 


ൾ 


വി 


CRNMENT 


ടും 


വി 


KERALA 


ന 


പ് 


मान्यप 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LII 
വാല്യം 52 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


31st July 2007 
2007 ജൂലൈ31 
9th Sravana 1929 
1929 ശ്രാവണം 9 


No. 


31 


നമ്പർ 


PART III 
Police Department 


ലേലപ്പരസ്യം 


നമ്പർ ഇ . 32844 / 2006/ ഡി .ആർ. 2007ജൂലൈ 4 
- കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ്സൂപ്രണ്ടിൻറ 
കീഴിലുള്ള കോഴിക്കോട് മാലൂർകുന്ന സായുധ 
സേനാവിഭാഗം അസിസ്റ്റൻറ് കമാണ്ടെൻറിൻറ 
കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുളളതുമായ താഴെപ്പറയുന്ന 
ഡിപ്പാർട്ടുമെൻറൽ വാഹനങ്ങൾ 22 - 8- 2007 -ാം തീയതി 
പകൽ 10 . 30 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽവച്ച 
പരസ്യമായി ലേലം/ ടെ ൾ വഴി വിൽപ്പന നടത്തുന്ന 
താണ് 


ക മ 

വാഹനത്ത രജിസ്ററർ നിരത 
നമ്പർ സം ബന്ധിച്ചുള് 

നമ്പർ 

ദ്രവ്യം 
വിവരങ്ങൾ 

രൂപ 
മഹീന്ദ്ര ജീപ്പ് - കെ , എൽ 

- 1991 മോഡൽ 01- എ 742 1 2 , 000 
- ടി 1993 മോഡൽ കെ .എൽ, 

01- ഡി - 3757 2, 300 
- ടി 1995 മോഡൽ കെ .എൽ. 

- 1 I - ഡി -5515 2 ,700 
51 1995 മോഡൽ കെ . എൽ. 

- 1 1- ഡി - 6947 - 3,500 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആ ( ഗഹിക്കുന്നവർ 
മേൽപ്പറഞ്ഞ നിരക്കിലുളള നിരതദ്രവ്യം ലേലം ആരംഭി 
ക്കുന്നതിനു മുൻപായി അസിസ്ററൻറ് കമാണ്ടന്റിൻറ 
കാര്യാലയത്തിൽ അടച്ച രസീത് വാങ്ങിയിരിക്കേണ്ടതും 
ക്ത സമയം ലസLാലത്ത് ഹാജരായിരിക്കേ 
മാണ്, 


മേൽപ്പറഞ്ഞ ലേലത്തിന് മു വച്ച് ഭർഘാസുകളും 
സ്വീകരിക്കുന്നതാണ്. ലേലദിവസത്തിന് മുൻപായി 
കിട്ടത്തക്കവിധം സീൽചെയ്ത കവറിൽ ദർഘാസ് (ഓരോ 
വാഹനത്തിനും പ്രത്യേകം) നേരിട്ടോ തപാൽമാർഗ്ഗമോ 
- അസിസ്റ്റ ൻറ് - ക മാ ണ്ട് ൻറി ഇൻറ കോഴിക്കോട 
മാലൂർകുന്നിലുള്ള കാര്യാലയത്തിലേക്ക് അയയ്ക്കേ 
ണ്ടതും കവറിനുമുകളിൽ " മോട്ടോർ വാഹന ലേലത്തിൽ 
പങ്കെടുക്കുവാനുളള ദർഘാസാ എന്ന് രേഖപ്പെടുത്തി 
നി രത ദ്രവ്യം അടച്ച രസീത് അടക്കംചെയ്യേണ്ടതുമാണ്, 

പരസ്യലേലം കഴിഞ്ഞാൽ ഭർഘാസുകൾ തുറക്കു 
ന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണ് 
കൂടുതൽ തുകയുളളത് ആയതിന് ലേലം താൽക്കാലി 
കമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ 
ലേലം ടെണ്ടർ സംഖ്യയുടെ പകുതി തുക നിരതദ്രവ്യം 
കഴിച്ച ലേലസ്ഥലത്തുതന്നെ അടച്ച് , രസീത 
വാങ്ങേണ്ടതും ലേലം ടെണ്ടർ സ്ഥിരപ്പെടുത്തിഉത്തരവ 
കിട്ടി 10 ദിവസത്തിനകം ബാക്കി തുകയും നിയമാനു 
സുതമായ വിൽപ്പന നികുതിയും അടച്ച് സ്വന്തം 
ചെലവിൽ വാഹനങ്ങൾ കൊണ്ടു പോകേണ്ടതുമാണ്. 

എന്തെങ്കിലും കാരണവശാൽ ലേലം ടെണ്ടർ 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേലനിബന്ധനകൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക 
സർക്കാരിന് മുതൽകൂട്ടുകയും വാഹനങ്ങൾ പുനർ 
ലേലം ചെയ്യുന്നതു മാണ്, പുനർലേലത്തിൽ എന്തെ 
ങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ ലേല 
ക്കാരനിൽനിന്നും ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന 
തുകയ്ക്ക് മുൻലേലക്കാരൻ അവകാശിയല്ലാത്തതുമാണ്. 

മേൽപ്പറഞ്ഞ വാഹനങ്ങൾ ലേലത്തീയതിയുടെ 
തൊട്ടുമുൻപുളള 10) ( പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 
11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 


അസിസ്ററൻറ് കമാണ്ടന്ററിന്റെ അനുമതിയോടുകൂടി 
പരിശോധിക്കാവുന്നതുമാണ്. യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കൂടാതെ ലേലം മാറ്റിവയ്ക്കുന്നതിനും 
ദർഘാസുകൾ അ സ് ഥി ര പ്പെ ടു ത്തു ന്ന തി നും 
കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന 
അധികാരം ഉണ്ടായിരിക്കുന്നതും ലേലം സംബന്ധിച്ച് 
ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ തീരുമാനം അന്തിമവും 
ആയിരിക്കും. 


ജില്ലാ പോലീസ് ആഫീസ്, 
കോഴിക്കോട് റൂറൽ 
വടകരം 


( ഒപ്പ് ) 
പോലീസ് സൂപ്രണ്ട് 


